Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No . KL / TV ( N )/ 634/2012 -14 


COVERNS 


ക 


( 


കേ 


രള സർക 
EMENT OF 


KERALA 


കേരള ഗസറ്റ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

ചൊവ്വ 


2014 മേയ് 20 
20th May 2014 

1189 ഇടവം 6 
6th Idavam 1189 


നമ്പർ 


Vol. III 


No. 


Thiruvananthapuram , 

Tuesday 


1936 വൈശാഖം 30 
30th Vaisakha 1936 


PART III 
Stores Purchase 


Forest Department 


ദർഘാസ് പരസ്യം 


നമ്പർ എ2- 1108 / 2014. 


2014 ഏപ്രിൽ 30. 


2014 - 15 സാമ്പത്തിക വർഷത്തിൽ താഴെ പട്ടികയിൽ വിവരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ കോടനാട് ആനക്യാമ്പിലെ 
ആനകൾക്കും കപിക്കാട് അഭയാരണ്യത്തിൽ പരിപാലിച്ചു വരുന്ന വന്യമൃഗങ്ങൾക്കും നൽകുന്നതിനു വേണ്ടി കോടനാട് 
റെയിഞ്ചിലും അഭയാരണ്യത്തിലും എത്തിച്ചു കൊടുക്കുന്നതിന് താൽപര്യമുള്ളവരിൽനിന്നും മത്സര സ്വഭാവമുള്ളതും നിർദ്ദിഷ്ട 
ഫോറത്തിലുള്ളതുമായ മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . “ കോടനാട് റെയിഞ്ചിലെ ആനകൾക്കും അഭയാരണ്യത്തിലെ 
വന്യമൃഗങ്ങൾക്കും ആഹാര സാധനങ്ങൾ നൽകുന്നതിനുള്ള ദർഘാസ് എന്ന് രേഖപ്പെടുത്തിയ മുദ്രവച്ച ദർഘാസ് കവർ 2014 മേയ് 
മാസം 21 -ാം തീയതി വൈകു ന്നേരം 3 മണിക്കു മുമ്പായി മല യാ റ്റൂർ ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസിൽ 
ലഭിച്ചിരിക്കേണ്ടതാണ്. 


-- ദർഘാസ് ഫോറങ്ങൾ 20 - 5 - 2014 ഉച്ചയ്ക്ക് 1 മണിവരെ മല യാറ്റൂർ ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച ദർഘാസുകൾ 21- 5 - 2014 ഉച്ചതിരിഞ്ഞ് 3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 4 മണിക്ക് 
അപ്പോൾ ഹാജരുള്ള ദർഘാസുകാരുടെയോ അവരുടെ അംഗീകൃത പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ മലയാറ്റൂർ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോതുറക്കുന്നതാണ്. വൈകി എത്തുന്നതോ 
നിർദ്ദിഷ്ട രീതിയിലുള്ള നിരതദ്രവ്യം അടക്കം ചെയ്യാത്തതോ ആയ ദർഘാസുകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. നിര 
ത്രദ്രവ്യം ഏതെങ്കിലും ഒരു ദേശസാൽകൃത ബാങ്കിൽനിന്നും മലയാറ്റൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ മാറത്തെക്ക 
വിധം പണയപ്പെടുത്തിയ ഡിമാന്റ് ഡ്രാഫ്റ്റായി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകൾ തുറക്കുന്ന ദിവസം 
പൊതു അവധിയോ ഹർത്താലോ ആയി വരികയാണെങ്കിൽ അടുത്ത പ്രവൃത്തിദിവസം അതേ സമയത്തും സ്ഥലത്തും ദർഘാ 
സു കൾ തുറ ക്കു ന്ന താ ണ് . ദ ർ ഘാ സു കൾ (പത്യേക കാര ണ ങ്ങ ൾ കാണിക്കാതെ നിര സി ക്കു ന്ന തിന് 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് അധികാരമുണ്ടായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ ദർഘാസുകൾ 21- 5 - 2014 - ൽ 
നടക്കാതിരുന്നാൽ ടി ദർഘാസുകൾ 22 - 5 - 2014 - നും അന്നേദിവസം നടക്കാതെ വന്നാൽ 23 - 5 -2014 - നും നിശ്ചിത സ്ഥലത്തും 
സമയത്തും നടത്തുന്നതാണ്. 

ഒന്നാം പട്ടികയിൽ ആനകളുടെ ദിനംപ്രതിയുള്ള ആഹാരത്തിന്റെ വിവരവും 2 -ാം പട്ടികയിൽ കോടനാട് റെയിഞ്ചിലെ 


കപിക്കാട് അഭയാരണ്യത്തിലെ 107 പുള്ളിമാനുകൾക്കുള്ള ആഹാരസാധനങ്ങളുടെ അളവും 3 -ാം പട്ടികയിൽ 101 ക്ലാവുകൾക്കുള്ള 
ആഹാരസാധനങ്ങളുടെ അളവും ചേർത്തിരിക്കുന്നു. 4 -ാം പട്ടികയിൽ 16 വിവിധയിനം പക്ഷികൾക്കുള്ള ആഹാര സാധനങ്ങളും 5 -ാം 
പട്ടികയിൽ 24 കുരങ്ങുകൾക്കുള്ള ആഹാര സാധനങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു . പട്ടിക 6- ൽ ആമ, ചീങ്കണ്ണി, മരപ്പട്ടി തുടങ്ങിയ 
ജീവികൾക്കുള്ള ഒരു വർഷത്തേക്കുള്ള ആഹാര സാധനങ്ങളുടെ അളവുകൾ കാണിച്ചിരിക്കുന്നു. 


പട്ടിക - 1 


(ആനകളുടെ ആഹാരത്തിന്റെ വിവരം ഒരു ദിവസത്തേക്ക്) 


കമ ഭക്ഷ്യ 
നമ്പർ 

- വസ്തുക്കളുടെ 
വിവരം/ ദിവസം 


ആഷ് 


അഞ്ജന 


പാർവ്വതി നീലകണ്ഠൻ 


സുനിത 


ഹരിപ്രസാദ് 


5 കി. ഗ്രാം 


5 കി . ഗ്രാം 


5 കി . ഗ്രാം 


6 കി . ഗ്രാം 


2 കി. ഗ്രാം 


- 2 കി . ഗ്രാം 


റാഗി 
( പൊടിപ്പിച്ചത്) 


3 കി . ഗ്രാം 


3 കി . ഗ്രാം 


3 കി . ഗ്രാം 


3 കി . ഗ്രാം 


2 കി . ഗ്രാം 


1 കി . ഗ്രാം 


മുതിര 
( പൊടിപ്പിച്ചത്) 


100 ഗ്രാം 


100 ഗ്രാം 


100 ഗ്രാം 


100 ഗ്രാം 


100 ഗ്രാം 


100 ഗ്രാം 


100 ഗ്രാം 


100 ഗ്രാം 


100 ഗ്രാം 


100 ഗ്രാം 


100 ഗ്രാം 


100 ഗ്രാം 


മിനറൽ 
മിക്സ്ച ർ 


ശർക്കര 


250 ഗ്രാം 


250 ഗ്രാം 


250 ഗ്രാം 


250 ഗ്രാം 


- 250 ഗ്രാം 


250 ഗ്രാം 


പന ഓല 


133 കി . ഗ്രാം 


133 കി . ഗ്രാം 


133 കി. ഗ്രാം 


167 കി . ഗ്രാം 


167 കി . ഗ്രാം 


167 കി . ഗ്രാം 


ഗ്രീൻ ഗ്രാസ് 


67 കി . ഗ്രാം 


67 കി. ഗ്രാം 


67 കി . ഗ്രാം 


83 കി . ഗ്രാം 


83 കി . ഗ്രാം 


83 കി . ഗ്രാം 


ഉദ്ദേശ അടങ്കൽ തുക - 39 ലക്ഷം. 


നിരതദ്രവ്യം 


- 


50,000. 


സെക്യൂരിറ്റി തുക - 1,00,000. 
ദർഘാസ് ഫോറത്തിന്റെ വില - 5,400 + വാറ്റ്. 


പട്ടിക - 2 


( 107 പുള്ളിമാനുകളുടെ ആഹാരത്തിന്റെ വിവരം) 


ക്രമ 
നമ്പർ 


ഭക്ഷ്യ വസ്തുക്കളുടെ വിശദ 

- വിവരങ്ങൾ 


ഒരു വർഷത്തേക്കുള്ള 

ഉദ്ദേശ അളവ് 


പ്രതിദിനം വിതരണം 
ചെയ്യേണ്ട അളവ് 


58583 കി . ഗ്രാം 


- 61 കി. ഗ്രാം 


ISI/ISO സർട്ടിഫിക്കറ്റുള്ള കമ്പനിയുടെ 

ഒന്നാംതരം കാലിത്തീറ്റ 


2 


11717 കി . ഗ്രാം 


32 കി . ഗ്രാം 


- നല്ല നിലവാരമുള്ളതും ഭക്ഷ്യയോഗ്യവുമായ 

ഗ്രീൻഗ്രാം 


390550 കി . ഗ്രാം 


1070 കി . ഗ്രാം 


- നല്ല നിലവാരമുള്ളതും ഭക്ഷ്യയോഗ്യവുമായ 

ഗ്രീൻഗ്രാസ് 


390550 കി . ഗ്രാം 


1070 കി . ഗ്രാം 


- നല്ല നിലവാരമുള്ളതും ഭക്ഷ്യയോഗ്യവുമായ 

ഗ്രീൻഫോഡർ 


5 


976 കി . ഗ്രാം 


3 കി . ഗ്രാം 


നല്ല നിലവാരമുള്ളതും ഭക്ഷ്യയോഗ്യവുമായ 

മിനറൽ മിക്സർ 


ഉദ്ദേശ അടങ്കൽ തുക - 81 ലക്ഷം. 
നിരതദ്രവ്യം - 50,000. 

സെക്യൂരിറ്റി തുക - 1,00, 000. 
ദർഘാസ് ഫോറത്തിന്റെ വില = 12 ,750 + വ ാറ്റ്. 


പട്ടിക - 3 


(101 ക്ലാവുകൾക്കുള്ള ആഹാരത്തിന്റെ വിവരം ) 


കമ 
നമ്പർ 


ഭക്ഷ്യ വസ്തുക്കളുടെ വിശദ 

- വിവരങ്ങൾ 


ഒരു വർഷത്തേക്കുള്ള 
ഉദ്ദേശ അളവ് 


പ്രതിദിനം വിതരണം 
ചെയ്യേണ്ട അളവ് 


55298 കി . ഗ്രാം 


152 കി . ഗ്രാം 


ISI/ISO സർട്ടിഫിക്കറ്റുള്ള കമ്പനിയുടെ 

ഒന്നാംതരം കാലിത്തീറ്റ 


11060 കി. ഗ്രാം 


31 കി . ഗ്രാം 


2 നല്ല നിലവാരമുള്ളതും ഭക്ഷ്യയോഗ്യവുമായ 

- ഗ്രീൻഗ്രാം 


184325 കി. ഗ്രാം 


505 കി . ഗ്രാം 


3 നല്ല നിലവാരമുള്ളതും ഭക്ഷ്യയോഗ്യവുമായ 

ഗ്രീൻഗ്രാസ് 


184325 കി . ഗ്രാം 


505 കി . ഗ്രാം 


- 4 നല്ല നിലവാരമുള്ളതും ഭക്ഷ്യയോഗ്യവുമായ 

| ഗ്രീൻഫോഡർ 


922 കി . ഗ്രാം 


2 . 5 കി . ഗ്രാം 


- 5 നല്ല നിലവാരമുള്ളതും ഭക്ഷ്യയോഗ്യവുമായ 

മിനറൽ മിക്സസ്പർ 


ഉദ്ദേശ അടങ്കൽ തുക - 51 ലക്ഷം. 


നിരതദ്രവ്യം 


- 


50,000. 


സെക്യൂരിറ്റി തുക - 1,00,000 . 
ദർഘാസ് ഫോറത്തിന്റെ വില - 7,650 + വ ാറ്റ്. 


പട്ടിക - 4 


( വിവിധയിനം പക്ഷികൾക്കുള്ള ആഹാരത്തിന്റെ അളവ്) 


ക്രമ 
നമ്പർ 


ഭക്ഷ്യ വസ്തുക്കളുടെ വിശദ 

വിവരങ്ങൾ 


ഒരു വർഷത്തേക്കുള്ള 

ഉദ്ദേശ അളവ് 


പ്രതിദിനം വിതരണം 
ചെയ്യേണ്ട അളവ് 


55 കി. ഗ്രാം 


150 ഗ്രാം 


നല്ല നിലവാരമുള്ളതും ഭക്ഷ്യയോഗ്യവുമായ 

ചെറുപയർ ( ഗ്രീൻഗ്രാം) 


- 2 


55 കി . ഗ്രാം 


150 ഗ്രാം 


നല്ല നിലവാരമുള്ളതും ഭക്ഷ്യയോഗ്യവുമായ 

പാഡി 


183 കി . ഗ്രാം 


500 ഗ്രാം 


- നല്ല നിലവാരമുള്ളതും ഭക്ഷ്യയോഗ്യവുമായ 

പോൾട്രിഫീഡ് 


4 


183 കി . ഗ്രാം 


നല്ല നിലവാരമുള്ളതും ഭക്ഷ്യയോഗ്യവുമായ 

ഉള്ളി 


500 ഗ്രാം 


55 കി . ഗ്രാം 


150 ഗ്രാം 


നല്ല നിലവാരമുള്ളതും ഭക്ഷ്യയോഗ്യവുമായ 

ഗോതമ്പ് 


കി. ഗ്രാം 


0. 05 ഗ്രാം 


- നല്ല നിലവാരമുള്ളതും ഭക്ഷ്യയോഗ്യവുമായ 

റെഡ് കാപ്സിക്കം 


9 കി . ഗ്രാം 


0.025 ഗ്രാം 


നല്ല നിലവാരമുള്ളതും ഭക്ഷ്യയോഗ്യവുമായ 

കക്ക് 


- നല്ല നിലവാരമുള്ളതും ഭക്ഷ്യയോഗ്യവുമായ 

നിലക്കടല ( ഷെല്ലോടു കൂടിയത്) 


548 കി. ഗ്രാം 


1. 5 കി . ഗ്രാം 


9 


967 കി . ഗ്രാം 


2.65 കി . ഗ്രാം 


നല്ല നിലവാരമുള്ളതും ഭക്ഷ്യയോഗ്യവുമായ 

ഇലകൾ 


10 


നല്ല നിലവാരമുള്ളതും ഭക്ഷ്യയോഗ്യവുമായ 

മത്സ്യം 


110 കി . ഗ്രാം 


300 ഗ്രാം 


11 


122 കി . ഗ്രാം 


350 ഗ്രാം 


നല്ല നിലവാരമുള്ളതും ഭക്ഷ്യയോഗ്യവുമായ 

- മാട്ടിറച്ചി 


1,00, 000 . 


ഉദ്ദേശ അടങ്കൽ തുക - 
നിരതദ്രവ്യം - 2,500, 


സെക്യൂരിറ്റി തുക - 5, 000. 
ദർഘാസ് ഫോറത്തിന്റെ വില - 400 + വ ാറ്റ്. 


പട്ടിക -5 


( 24 കുരങ്ങുകൾക്കുള്ള ഭക്ഷണത്തിന്റെ അളവ്) 


ക്രമ 
നമ്പർ 


ഭക്ഷ്യ വസ്തുക്കളുടെ വിശദ 

- വിവരങ്ങൾ 


ഒരു വർഷത്തേക്കുള്ള 

ഉദ്ദേശ അളവ് 


പ്രതിദിനം വിതരണം 
ചെയ്യേണ്ട അളവ് 
4.8 കി . ഗ്രാം 


1752 കി . ഗ്രാം 


നല്ല നിലവാരമുള്ളതും ഭക്ഷ്യയോഗ്യവുമായ 

| ഗ്രീൻ ലീവ്സ് 


നല്ല നിലവാരമുള്ളതും ഭക്ഷ്യയോഗ്യവുമായ 

- പുഴുങ്ങിയ മുട്ട 


4380 എണ്ണം 


12 എണ്ണം 


1752 കി . ഗ്രാം 


4.8 കി . ഗ്രാം 


- നല്ല നിലവാരമുള്ളതും ഭക്ഷ്യയോഗ്യവുമായ 

- ചെറുപഴം 


ഉദ്ദേശ അടങ്കൽ തുക - 1,00,000 . 
നിരതദ്രവ്യം - 2,500. 


സെക്യൂരിറ്റി തുക - 


5,000. 


ദർഘാസ് ഫോറത്തിന്റെ വില - 


400 + വ ാറ്റ്. 


പട്ടിക - 6 


( ആമ, മരപ്പട്ടി, ചീങ്കണ്ണി എന്നിവയുടെ ആഹാര വിവരം) 


കമ 
നമ്പർ 


ഭക്ഷ്യ വസ്തുക്കളുടെ വിശദ 

വിവരങ്ങൾ 


ഒരു വർഷത്തേക്കുള്ള 
ഉദ്ദേശ അളവ് 


പ്രതിദിനം വിതരണം 
ചെയ്യേണ്ട അളവ് 


146 കി. ഗ്രാം 


400 ഗ്രാം 


- നല്ല നിലവാരമുള്ളതും ഭക്ഷ്യയോഗ്യവുമായ 

അരി 


- 2 


നല്ല നിലവാരമുള്ളതും ഭക്ഷ്യയോഗ്യവുമായ 

മുട്ട പുഴുങ്ങിയത് 


1460 എണ്ണം 


4 കി . ഗ്രാം 


292 കി. ഗ്രാം 


800 ഗ്രാം 


3 നല്ല നിലവാരമുള്ളതും ഭക്ഷ്യയോഗ്യവുമായ 

പച്ചക്കറികൾ 


219 കി . ഗ്രാം 


250 ഗ്രാം 


നല്ല നിലവാരമുള്ളതും ഭക്ഷ്യയോഗ്യവുമായ 

മാട്ടിറച്ചി 


183 കി. ഗ്രാം 


500 ഗ്രാം 


5 നല്ല നിലവാരമുള്ളതും ഭക്ഷ്യയോഗ്യവുമായ 

മത്സ്യം 


ഉദ്ദേശ അടങ്കൽ തുക - 82,000. 
നിരതദ്രവ്യം - " 2,100. 
സെക്യൂരിറ്റി തുക - " 4,100. 


ദർഘാസ് ഫോറത്തിന്റെ വില 


400 + വ ാറ്റ്. 


ഭക്ഷണ സാധനങ്ങൾ മലയാറ്റൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ കോടനാട് റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസറോ 
നിർദ്ദേശിക്കുന്ന പ്രകാരം നിത്യേന എന്ന കണക്കിന് ലഭ്യമായിരിക്കേണ്ടതാണ്. 


എല്ലാ വസ്തുക്കൾക്കും ഏകീകൃത നിരക്ക് ക്വാട്ട് ചെയ്യേണ്ടതാണ്. 
ഉടമ്പടി കാലാവധി - ഉടമ്പടി തീയതി മുതൽ 31 - 3- 2015 വരെ. 


ഓരോ പട്ടികയ്ക്കും പ്രത്യേകം പ്രത്യേകം ദർഘാസ് സമർപ്പിക്കേണ്ടതാണ്. പട്ടികയിലെ ഓരോ ഇനം ഭക്ഷ്യ വസ്തുക്കളുടെ 
നിരക്ക് ശതമാനത്തിൽ ക്വാട്ട് ചെയ്യേണ്ടതും ഒരു കിലോ/ ഒരു ലിറ്റർ ഒരു കെട്ട്/എണ്ണം എന്നിവയ്ക്ക് നികുതികൾ ഉൾപ്പെടെ ഉള്ള 
തുകയ്ക്ക് കോടനാട് ആനക്കൂട് പരിസരം/കപിക്കാട് അഭയാരണ്യം എന്നീ സ്ഥലങ്ങളിൽ എത്തിച്ചു തരേണ്ടതുമാണ്. ഭക്ഷ്യ വസ്ത 
ക്കൾ നിശ്ചിത അളവിലും തൂക്ക ത്തിലും ഗുണ മേന്മ യിലും പട്ടിക യിൽ വിവ രി ക്കുന്ന സമയത്ത് ദർ ഘാ സു കാ രൻ 
അയാളുടെ സ്വന്തം ചിലവിൽ എത്തിക്കേണ്ടതാണ്. തീറ്റപ്പുല്ല്, ഗ്രീൻ ഫോഡർ എന്നിവ എത്തിച്ചു കൊടുക്കുമ്പോൾ തൂക്കിയതിന് 
weigh bridge receipt ബില്ലിനോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. പട്ടികയിൽ കാണിച്ചിരിക്കുന്ന ഭക്ഷ്യ വസ്തുക്കളുടെ അളവ്, 
പ്രതിദിനം എത്തിച്ച് നൽകേണ്ട ഭക്ഷ്യ വസ്തുക്കളുടെ അളവ് എന്നിവ 2014 ഫെബ്രുവരി മാസം ടി സെന്ററുകളിലുള്ള 
മൃഗ ങ്ങ ളുടെ എണ്ണം വച്ച് കണക്കാക്കി യാ ണ്. പിന്നീട് ടി സെന്റ്റിലെ മൃഗ ങ്ങ ളുടെ എണ്ണത്തിൽ വരുന്ന മാറ്റത്തിന്റെ 
അടിസ്ഥാനത്തിൽ മലയാറ്റൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ, കോടനാട് റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസറോ നിർദ്ദേശിക്കുന്ന 
പകാരം ഭക്ഷ്യ വ സ് തു ക്ക ളുടെ അള വിൽ കൂടു തൽ/ കുറവ് ആയി മാറ്റം വരുത്തി നൽകു വാൻ ദർഘാ സു കാ രൻ 
ബാദ്ധ്യസ്ഥനായിരിക്കും. 

- ദർഘാസുകാരൻ എത്തിച്ചുകൊടുക്കുന്ന ഭക്ഷ്യ വസ്തുക്കളുടെ പരിശോധനയിൽ ഗുണനിലവാരം, അളവ് എന്നിവയിൽ അപാ 
കത ഉണ്ടായാൽ ആയത് അപ്പോൾതന്നെ നിരാകരിക്കുന്നതും ദർഘാസുകാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുറമേനിന്ന് നേരിട്ട് 
വാങ്ങുന്നതുമാണ്. ദർഘാസ് പ്രകാരം എത്തിച്ചു കൊടുത്ത ഭക്ഷ്യ വസ്തുക്കളുടെ തുക/ വില അവ റസ്കസെന്ററിൽ തൂക്കി എടുത്ത 
തിന്റെ അടിസ്ഥാനത്തിലും ലൈവ് സ്റ്റോക്ക് ശീർഷകത്തിൽ തുക ലഭ്യമാകുന്ന മുറയ്ക്കും മാത്രമേ നൽകുകയുള്ളൂ. 

ഇടയ്ക്ക് വച്ച് കരാറുകാരൻ സാധനങ്ങൾ എത്തിച്ച് നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ, ടി സാധനങ്ങൾ കരാറുകാരന്റെ 
നഷ്ടോത്തരവാദിത്വത്തിൽ പുനർദർഘാസ് നടത്തിയോ പുറമേ നിന്ന് നേരിട്ടോ വാങ്ങുന്നതും സർക്കാരിനുണ്ടാകുന്ന നഷ്ടം 
ടിയാനിൽ നിന്നും ഈടാക്കുന്നതും ടിയാനെതിരെ മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കുന്നതും ആയിരിക്കും. സ്വീകാര്യമായ 
ദർഘാസ് സമർപ്പിച്ചിട്ടുള്ള ആൾ അറിയിപ്പ് കിട്ടി 15 ദിവസത്തിനുള്ളിൽ നിയമപ്രകാരമുള്ള സെക്യൂരിറ്റി വച്ച് ഉടമ്പടിയിൽ 
ഏർപ്പെടേണ്ടതാണ്. ദർഘാസ് സംബന്ധിച്ച് വനം വകുപ്പിൽ നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും ഇവിടെയും ബാധകമാണ്. 
ദർഘാസ് ഫോറത്തിനും മറ്റ് കൂടുതൽ വിവരങ്ങൾക്കും കോടനാടുള്ള മലയാറ്റൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലോ 
കോടനാട് റെയിഞ്ചിലോ പ്രവൃത്തി ദിവസം രാവിലെ 10 മണിമുതൽ 5 മണി വരെ അന്വേഷിക്കേ ണ്ട താ ണ്. ദർഘാസ് 
സംബന്ധിച്ച വിവരം www. etenders .kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ദർഘാസുകൾ രജിസ്റ്റേർഡ് എ . ഡി / സ്പീഡ് 
പോസ്റ്റ് വഴി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. 
ഓഫീസ് മേൽവിലാസം - ഡിവിഷണൽ ഫോറസ്റ്റാഫീസ്, മലയാറ്റൂർ ഡിവിഷൻ, കോടനാട് പി . ഒ., എറണാകുളം- 683 544 

ഫോൺ- 0484 - 2649052. 


ഡിവിഷണൽ ഫോറസ്റ്റാഫീസ്, 
മലയാറ്റൂർ, കോടനാട് പി. ഒ., 
ഇ - മെയിൽ- dfo - mytr.for @ kerala.gov.in 


- ( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
- ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


